Kerala Gazette No . 34 dated 23rd August 2011. 
PART I 


GOVERNMG 


- 
കര 


ംപാർ 
OF KERA 


KERALA 


റവന്യു ( എഫ്) വകുപ്പ് 
തിരുത്തൽ വിജ്ഞാപനം 


ജി. ഒ.( എം . എസ് .) നമ്പർ 238 / 2011/റവന്യു . തിരുവനന്തപുരം, 2011 ജൂൺ 30. 

കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ്ഗ് താലൂക്കിൽ നീലേശ്വരം വില്ലേജിൽ 714, 715, 
716, 717, 718, 719, 720 , 721 എന്നീ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും ഹോസ്തുർഗ്ഗ് 
വില്ലേജിൽ 318, 319 , 320 , 321, 322, 323, 324, 325, 326 എന്നീ സർവ്വേ നമ്പരുകളോട് 
ചേർന്ന് കിടക്കുന്നതും, കാഞ്ഞങ്ങാട് വില്ലേജിൽ 660, 661, 662, 663 , 664, 665 എന്നീ 
സർവ്വേ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും, അജാനൂർ വില്ലേജിൽ 569 , 570 എന്നീ 
സർവെ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും, ബല്ല വില്ലേജിൽ 324 , 325 , 326 , 327 
എന്നീ സർവെ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും, കാസർഗോഡ് താലൂക്കിൽ 
മൊഗ്രാൽ വില്ലേജിൽ 233 , 234 , 235 , 236 എന്നീ സർവെ നമ്പരുകളോട് ചേർന്ന് 
കിടക്കുന്നതും, കോയിപ്പാടി വില്ലേജിൽ 490, 491, 492, 493, 494, 495, 496, 497 , 498 
എന്നീ സർവെ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും, പുത്തൂർ വില്ലേജിൽ 333 എന്ന 
സർവെ നമ്പരിനോട് ചേർന്ന് കിടക്കുന്നതും, കുഡുലു വില്ലേജിൽ 394, 395, 396, 397 
എന്നീ സർവെ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും, കാസർഗോഡ് വില്ലേജിൽ 321, 322 
എന്നീ സർവെ നമ്പരുകളോട് ചേർന്ന് കിടക്കുന്നതും, അഡുക്കത്ത് ബയൽ വില്ലേജിൽ 
138 , 139 , 140 , 141 , 142, 143, 144, 145, 146, 147 എന്നീ സർവെ നമ്പരുകളോട് ചേർന്ന് 
കിടക്കുന്നതും, ഹൊസബെട്ടു വില്ലേജിൽ 144 എന്ന സർവെ നമ്പരിനോട് ചേർന്ന് 
കിടക്കുന്നതുമായ ഏകദേശം 80 .9392 ഹെക്ടർ സ്ഥലം മേൽപ്പറഞ്ഞ സർ 
നമ്പരുകളുടെ പടിഞ്ഞാറു വശത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ പ്രദേശം റിക്കാർഡിലെ 
കാസർഗോഡ് ജില്ലയുടെ നിലവിലുള്ള അതിർത്തിക്കു മാറ്റം വരുത്തി ഈ പ്രദേശം 
കൂടി ഉൾപ്പെടുത്തി അതിർത്തി പുനർ നിർണ്ണയം ചെയ്തിരിക്കുന്നതായി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ . നിവേദിത പി . ഹരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


അനുബന്ധം 


താലൂക്കിന്റെ 

പേര് 


നിലവിലുള്ള 
വില്ലേജിന്റെ 

പേര് 


വിജ്ഞാപനത്തിന് 

ശേഷമുള്ള 
വില്ലേജിന്റെ 


തിരുത്തൽ പ്രകാരം 
വില്ലേജിൽ കൂട്ടിച്ചേർത്ത 
- സർവെ നമ്പർ പഴയ 
സർവെ നമ്പർ പ്രകാരം 


പേര് 


ഹോസ്ദുർഗ്ഗ് 


കാസർഗോഡ് 


നീലേശ്വരം 

നീലേശ്വരം കടൽ വച്ചത് 
ഹോസ്ഥർഗ്ഗ് 

ഹോസ്ദുർഗ്ഗ് പഴയ സർവെ നമ്പർ 
കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഇല്ല. 
അജാനൂർ 

അജാനൂർ 
ബല്ല. 

ബല്ല. 
മൊഗ്രാൽ 

മൊഗ്രാൽ 
കോയിപ്പാടി 

കോയിപ്പാടി 
പുത്തൂർ 

പുത്തൂർ 
കുഡുലു 

കുഡുലു 
കാസർഗോഡ് കാസർഗോഡ് 
അഡുക്കത്ത്ബയൽ അഡുക്കത്ത്ബയൽ 
ഹൊസബെട്ടു 

ഹൊസബെട്ടു . 


